Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL / TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


- 
കGOVERNN 


കേരള 
സം 


സർക്കാൾ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ഫെബ്രുവരി 23 
23rd February 2016 

1191 കുംഭം 10 
10th Kumbham 1191 


നമ്പർ 


Vol. V 


) 


No . 


Thiruvananthapuram , 

Tuesday 


1937 ഫാൽഗുനം 4 
4th Phalguna 1937 


PART III 
Ground Water Department 


മറ്റു വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
- രണ്ടാം നില , അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ 
എന്ന മേൽ വിലാ സ ത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 


2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമ യ ങ്ങ ളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


3 . സർക്കാർ ടെണ്ട റു ക ളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ദർഘാസ് പരസ്യം 
നമ്പർ ജി . ഡബ്ലിയു . കെ .എൻ. ആർ./ 1100 / 2015, 2016 ഫെബ്രുവരി 8. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് കണ്ണൂർ ജില്ലാ 
ഓ ഫീ സർ താഴെ പറ യു ന്ന പവ്യ ത്തി ക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പവ്യത്തിയുടെ പേരെഴുതി മുദ്ര വച്ച ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര വും അടങ്കൽ 
തുകയും- 44/ 2015 - 16 - കണ്ണൂർ ജില്ലയിലെ ജില്ലാ വെറ്ററിനറി 
സെന്ററിൽ കുഴൽ കിണർ നിർമ്മാണം നടപ്പിലാക്കൽ - 
- 1,04,000. 

നിരതദ്രവ്യം - - 2,600. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 
ദർഘാസ് ഫോറം നൽകി ത്തു ട ങ്ങുന്ന തീയ തിയും 
സമയവും - 22- 2 -2016 , 10 മണി മുതൽ. 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 2- 2016, 1 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും - 29- 2- 2016 , 
3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 29 - 2 - 2016 , 
3.30 മണി. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി - 31- 3- 2016 . 


4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
5 . ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവു ദി വ സം 
ആകു ക യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമ യ ത്തു തന്നെ ദർഘാ സു കൾ 
തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, ഭൂജല വകുപ്പ്, 
രണ്ടാം നില , അഡീഷണൽ 
സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


263 


